Kerala Gazette No. 22 dated 2nd June 2015 . 
PART II 


GOVERN 


കരം സ 
RNMENT OF 


KERALA 


കേരള സർക്കാർ 

സംഗ്രഹം 
- കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് - പാർലമെന്ററി പഠന പരിശീലന കേന്ദ്രം - 
ഏപ്രിൽ 27 നിയമസഭാദിനമായി വിജ്ഞാപനം ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 01/2015 / നി . സെ . 


തിരുവനന്തപുരം, 2015 മേയ് 11. 


ഉത്തരവ് 


ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ യോഗം ചേർന്നത് 1957 ഏപ്രിൽ 
27 -ാം തീയതി ആയതിനാൽ പസ്തുത ദിനമാണ് നിയമസഭാദിനമായി 
ആചരിക്കപ്പെട്ടുവരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം 
നിലവിലുണ്ടായിരുന്നില്ല . എല്ലാ വർഷവും ഏപ്രിൽ 27 -ാം തീയതി 
നിയമസഭാദിനമായി നിശ്ചയിച്ച് ബഹു . സ്പീക്കർ ഉത്തരവായിരിക്കുന്നു. ആയതിനാൽ 
എല്ലാ വർഷവും ഏപ്രിൽ 27 -ാം തീയതി നിയമസഭാദിനമായി വിജ്ഞാപനം ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
- പി . ഡി . ശാരംഗധരൻ, 

സെക്രട്ടറി. 
പകർപ്പ്: - (1) ബഹു . സ്പീക്കറുടെ പവറ്റ് സെക്രട്ടറി 

(2 ) സെക്രട്ടറിയുടെ സി . എ . 
(3 ) സ്പെഷ്യൽ സെക്രട്ടറിയുടെ പി. എ . 
(4) എസ്റ്റേറ്റ് ഓഫീസർ 
( 5) ഫിനാൻസ് ഓഫീസർ 
(6 ) അണ്ടർ സെക്രട്ടറി ( സർവ്വീസസ്) 
(7) അണ്ടർ സെക്രട്ടറി ( ഹൗസ് കീപ്പിംഗ്) 
( 8) സ്റ്റോക്ക് ഫയൽ. 


